Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


GOVERN 


ം 


കേ 


രള സർക് 
WMENT OF 


ക്കാർ. 


P 


OF KERA 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. II | 
വാല്യം 2 | 


22nd January 2013 
2013 ജനുവരി 22 
2nd Magha 1934 
| 1934 മാഘം 2 


1 


A 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Agriculture Department 


- 3. ടെണ്ടറിനോടൊപ്പം 100- ന്റെ മുദ്രപ്പത്രത്തിൽ ടെണ്ടർ 

ഫോമിലെ എഗ്രിമെന്റ് തയ്യാറാക്കി നൽകേണ്ടതാണ്. 


റീ - ടെണ്ടർ നോട്ടീസ് 


നമ്പർ എസ്. എഫ്/ 275 / 2012 . 


2012 ഡിസംബർ 27. 


4. ടെണ്ടറിൽ ഉണക്കിപ്പൊടിച്ച 1 ടൺ ചാണകപ്പൊടിയുടെ 

വില നിരക്കായി കാണിച്ചിരിക്കണം. 


- 2012 - 13 വർഷത്തിൽ പേരാമ്പ്ര സ്റ്റേറ്റ് സീഡ് ഫാമിൽ 
വിവിധ കൃഷികൾക്ക് ആവ ശ്യ മായ ഉണക്കിപ്പൊടിച്ചതും 
കലർപ്പില്ലാത്തതുമായ ഏകദേശം 80 ടൺ ചാണകപ്പൊടി ഇറക്കി 
തരുന്നതിന് താഴെ പറയുന്ന നിബന്ധനകൾ പ്രകാരം മത്സര 
സ്വഭാവമുള്ളമുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


| 29-1- 2013 ഉച്ചയ്ക്ക് 2. 30 മണിക്ക് തൽസമയം ഹാജരായ 
ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറന്നു 
പരിശോധിക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക്കാണിച്ചി 
ട്ടുള്ള ടെണ്ടർ താൽക്കാലികമായി അംഗീകരിക്കുന്നതും 
ബാക്കിയുള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾത്തന്നെ 
തിരികെ നൽകുന്നതുമായിരിക്കും. 


നിബന്ധനകൾ 


6. മേലധികാരികൾ ടെണ്ടർ അംഗീക രിച്ച് അറിയിപ്പ് 
ലഭിച്ചാൽ ഫാമിലെ ആവശ്യാനുസരണം ചാണകപ്പൊടി 
ഇറക്കിതരേണ്ടതാണ്. 


7. ടെണ്ടറിൽ അംഗീക രിക്കുന്ന വില 31 - 3 - 2013 വരെ 

നിലവിൽ ഉണ്ടായിരിക്കുന്നതാണ്. 


1. ടെണ്ടർ ഫോറം 29 - 1 - 2013 രാവിലെ 11.30 മണിവരെ 

ഫാം ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. ഫോറം വില 
- 400 ( നികുതികൾ പുറമെ). 
2. മുദ്രവച്ച ടെണ്ടറുകൾ അന്ന് ഉച്ചയ്ക്ക് 2. 30 മണിക്ക് 
മുമ്പായി സീനിയർ കൃഷി ഓഫീസർ, സ്റ്റേറ്റ് സീഡ് 
ഫാം , പേരാമ്പ് എന്ന വിലാ സ ത്തിൽ 1,500 
നിര ത ദ വ്യം സഹിതം കവ റിന് പുറത്ത് 
ചാണകപ്പൊടിക്കുള്ള ടെണ്ടർ എന്ന് പ്രത്യേകം കാണിച്ച് 
ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


8. ഗവൺമെന്റിന്റെ എല്ലാ ടെണ്ടർ നിബ ന്ധ ന കളും 

ഇതിനും ബാധകമായിരിക്കും. 


സ്റ്റേറ്റ് സീഡ് ഫാം , 
പേരാമ്പ . 


( ഒപ്പ്) 
- സീനിയർ കൃഷി ഓഫീസർ. 


